Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 - 14 


Government of Kerala 
- കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERNN 


കേര 


രള സർക് 
WMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 1 
വാല്യം 57 ) 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


ചാവ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


( 1) 


നമ്പർ ജി . എം ./581/ 11 -OT- 24/ 2011- 12. 2012 ഫെബ്രുവരി 1. - 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറു കാ രിൽ നിന്നും പ്രശസ്ത സ്ഥാപ ന ങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേരും ക്രമ നമ്പരും ആലേഖനം ചെയ 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - ജി . എം ./ 581/11- OT-24/2011 - 12. 

പ്രവൃത്തിയുടെ പേര് മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ 
പഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ) കുഴൽ കിണറുകൾ 
കുഴിച്ച് ഹാന്റ് പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 2,00,000. 
നിരതദ്രവ്യം - - 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - - 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 9 - 3- 2012 , 1 മണി. 

ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 9 - 3 - 2012, 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 9 - 3 - 2012, 
4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


നമ്പർ ജി . എം ./ 581/ 11- OT- 25 / 2011- 12 . 2012 ഫെബ്രുവരി 2 . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറു കാ രിൽനിന്നും/ പ്രശസ്ത സ്ഥാപ ന ങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേരും കമ നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - ജി . എം ./ 581/11- OT-25/2011- 12. 

പ്രവൃത്തിയുടെ പേര് - മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ 
പഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ ) കുഴൽ കിണറുകൾ 
കുഴിച്ച് ഹാന്റ് പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - - 2,00 ,000. 
നിരതദ്രവ്യം - 5, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 3- 2012 , 1 മണി. 

ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 12 - 3 - 2012 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12 - 3- 2012, 
4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


28th FEB. 2012 ] 


GROUND WATER DEPARTMENT 


(3 ) 


നമ്പർ ജി . എം ./ 581 / 11 -OT- 26 /2011 - 12 . 


2012 ഫെബ്രുവരി 3. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപ ന ങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേരും കമ നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 

ദർഘാസ് നമ്പർ ജി . എം./ 581/2011- OT-26/2011- 12 . 


പ്രവൃത്തിയുടെ പേര് മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ 
പഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ) കുഴൽ കിണറുകൾ 
കുഴിച്ച് ഹാന്റ് പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 


നമ്പർ ജി. എം./581/ 11- OT- 28 / 2011 -12. 2012 ഫെബ്രുവരി 6. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറു കാ രിൽ നിന്നും/ പ്രശസ്ത സ്ഥാപനങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം ./ 581/11- OT-28/2011- 12. 

പ്രവൃത്തിയുടെ പേര് മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ 
പഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ) കുഴൽ കിണറുകൾ 
കുഴിച്ച് ഹാന്റ് പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക " 2, 00,000. 
നിരതദ്രവ്യം - - 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - - 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 15 - 3 - 2012 , 1 മണി. 

ദർ ഘാ സ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കു ന്ന അ വ സാന 
തീയതിയും സമയവും 15 - 3 - 2012 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 - 3 - 2012 , 
4 മണി. 


അടങ്കൽ തുക - - 2,00,000. 
നിരതദ്രവ്യം " 5, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 - 3 - 2012 , 1 മണി. 


ദർ ഘാ സ് ഫോറ ങ്ങൾ സ്വീക രി ക്കു ന്ന അ വ സാന 
തീയതിയും സമയവും 13 -3 - 2012, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 13 -3- 2012, 
4 മണി. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 15 ദിവസം 


പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ജില്ലാ ഓഫീസറുടെ 
കാര്യാലയം, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം./581 /11- OT- 27/2011- 12. 2012 ഫെബ്രുവരി 4. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും/ പ്രശസ് സ്ഥാപ ന ങ്ങളിൽനിന്നും 
പ്രവൃത്തിയുടെ പേരും ക്രമ നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം./ 581/2011- OT-27 / 2011-12. 


നമ്പർ ജി . ഡബ്ലിയു . കെ . കെ . ഡി . ടി.- 217 / 2011 . 

| 2012 ഫെബ്രുവരി 7. 


പ്രവൃത്തിയുടെ പേര്- മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ 
പ ഞ്ചാ യ ത്തു ക ളിൽ ആറ്, നാലര ഇഞ്ച് ( ഡ യ ) കുഴൽ 
കിണറുകൾ കുഴിച്ച് ഹാന്റ് പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 2,00,000. 
നിരതദ്രവ്യം - 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 14- 3 - 2012, 1 മണി. 

ദർ ഘാ സ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കു ന്ന അ വ സാന 
തീയതിയും സമയവും - 14 - 3 - 2012, 3 മണി. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വകു പ്പ് ജില്ലാ 
ഓഫീസർ, കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പ ന്ന രായ കരാ റു കാ രിൽ നിന്നും മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 5 /2011 -12. 
(പവ ത്തിയുടെ സ്വഭാവവും അട ങ്കൽ തു കയും 
കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ 5 

സൈറ്റുകളിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന്റെ പദ്ധതി 
പൂർത്തീകരിക്കുന്ന ജോലി -- - 1,24,500. 

നിരതദ്രവ്യം - - 3,150. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി 15 ദിവസം. 

ടെണ്ടർ ഫോറങ്ങൾ ഭൂജലവകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ 
ഓഫീസിൽനിന്നും 3 - 3 - 2012 , 10 മണി മുതൽ 6 - 3- 2012 പകൽ 1 
മണി വരെ ലഭി ക്കു ന്ന താ ണ്. മുദ്രവച്ച ദർഘാ സു കൾ 
ലഭിക്കേണ്ട അവസാന തീയതി 6 - 3 - 2012 പകൽ 3 മണിവരെ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 - 3- 2012, 
4 മണി. 


പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


28th FEB. 2012 ] 


GROUND WATER DEPARTMENT 


ദർഘാസുകൾ അന്നേ ദിവസം പകൽ 3.30 - ന് ഹാജരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
വിശദ വിവരങ്ങൾ ജില്ലാ ഓഫീസ്, ഭൂജല വകുപ്പ്, 
കോഴിക്കോടിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ദർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന തീയ തിയും 
സമയവും - 3 - 3- 2012 , 3 മണിവരെ. 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
3 - 3- 2012, 4 മണി. 


ജില്ലാ ഓഫീസറുടെ 
കാര്യാലയം, 
കോഴിക്കോട്. 


- ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 30- 3 - 2012. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


മറ്റു വ്യവസ്ഥകൾ 


ദർഘാസ് പരസ്യം 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, ആർട്ടിലറി റോഡ്, തില്ലേരി, കണ്ണൂർ എന്ന 
മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് 
മുൻപ് ലഭിക്കേണ്ടതാണ്. 


നമ്പർ ജി . ഡബ്ല . കെ . എൻ. ആർ. 1133/ 2011. 

- 2012 ഫെബ്രുവരി 13 . 


2. ( പ വ്യത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ്, കണ്ണൂർ 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പവ്യ ത്തിക്ക് പ രി ചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവെച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ണവും 
6 /2012 - കണ്ണൂർ ജില്ലയിലെ എട്ടികുളം ജി. എം . യു . പി . 
സ്കൂളിലും രാമന്തളി ജി . എച്ച്. എസ്. എസ്.- ലും കൃത്രിമ 
മഴവെള്ള പരിപോഷണ പദ്ധതി നടപ്പിലാക്കൽ. 

അടങ്കൽ തുക - 90,000. 
നിരതദ്രവ്യം - - 900. 
ദർഘാസ് ഫോറത്തിന്റെ വില - - 400 + വാറ്റ് = 450 . 
- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും- 27 -2 - 2012, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
3 - 3 - 2012, 1 മണിവരെ. 


3 . സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4 ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5 . ടെണ്ടർ തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസമാവുക 

യാ ണ ങ്കിൽ തൊട്ടടുത്ത പവർ ത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ആർട്ടിലറി റോഡ്, 
തില്ലേരി, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


e 


